Kerala Gazette No . 7 dated 16th February 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


TENDER NOTICE 


ദർഘാസ് നമ്പർ 147/എസ്. ഇ . ബി.എസ്. സി ./ 2009 -10 . 
പ്രവൃത്തിയുടെ പേര് റാന്നിയിലെ സബ് ട്രഷറിയുടെ 
പുനരുദ്ധാരണ പണികൾ. 


അടങ്കൽ തുക - രൂപ 31,60,000. 


No. BSC-1/2009 -10 /DBGL . 

2nd February 2010 . 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from the Registered 
Contractors of Kerala PWD Class " A & B category for 
the following work so as to reach the office on or before 
the date specified . Tender will be opened at 4 .30 p . m . 
on the date specified by the undersigned or other 
authorized officers . 

Sealed tenders should be sent by post only so 
as to reach the same within the prescribed date and time 
itself. 


നിരതദ്രവ്യം - രൂപ 50,000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 4,800+12.50 % വാറ്റ്. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 24 -2 -2010, 4 മണി. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 9 മാസം. 
കരാറുകാരുടെ തരംതിരിവ് " എ ആന്റ്" ബി ക്ലാസ്സ്. 
പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ ബിൽഡിംഗസ് ഡിവിഷൻ, 

പത്തനംതിട്ട . 
- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുൻപ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ഓഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വിലു ളള എല്ലാ നിബ ന്ധ നകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Tender No. - 147/SEBSC/2009 - 10 . 


Office of the Superintending 
Engineer, Buildings & Local Works, 
South Circle, 

- (Sd.) 
Thiruvananthapuram . 

Superintending Engineer. 


Name of Work — Improvements Work to 
Sub Treasury, Ranni. 

PAC --Rs. 31, 60 ,000 . 
EMD -Rs. 50, 000 . 
Cost of tender form — Rs. 4,800 + 12.50 % VAT. 
Last date and time of receipt of tender — 24 -2 - 2010 , 

- 4 p . m . 
Period of completion — 9 months. 
Name of Division - Buildings Division , Pathanamthitta . 

Tender documents and other particulars can be 
obtained from this office upto 1 p . m . one day before the 
tender date on application in writing and on payment of 
cost (not refundable) either in Cash or Money Order . Only 
postal tenders will be entertained and late tenders will be 
rejected . All other conditions are the same as those 
current in Kerala Public Works Department. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി .1/2009 - 10 . 


2010 ഫെബ്രുവരി 2 . 


കേരള ഗവർണ്ണർക്കു വേണ്ടി നിരത്ത് ഉപവിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ചെങ്ങന്നൂർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


(1) 


( 2 ) 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്സ്, 
തിരുവനന്തപുരം താഴെപ്പറയുന്ന പ്രവർത്തിക്ക് പൊതുമരാമത്ത്/ 
ഇറിഗേഷൻ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ പ്രവൃത്തിയുടെ 

പേര് ആലേ ഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറു ക ളിൽ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു 
സ്വീകരിക്കുന്ന അവസാന ദിവസം മുതൽ 4 മാസം വരെ 
ആയിരിക്കും. മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം 
തപാൽ മുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 


-- 24/ എഇഇ / 2009 - 10 - ആർ. പി . 2009 - 10 
പുത്തൻകാവ്- ഇരവിപേരൂർ റോഡിൽ കി . മീറ്റർ 
0 / 00 മുതൽ 3/ 000 വരെ വിവിധ ഭാഗങ്ങളിൽ 
ഉപരിതലം പുതുക്കൽ - രൂപ 3 ലക്ഷം 
- 25 / എഇഇ/ 2009 - 10 - ആർ. പി . 2009 - 10 

വടശ്ശേരികാവ്- വന്മഴി റോഡിൽ കി. മീറ്റർ 
0/ 00 മുതൽ 2/ 400 വരെ ടി - രൂപ 2 ലക്ഷം 


7 .500 


5, 000 


Gaz . No . 7 /2010 /DTP (PWD Supple .). 


( 2 ) 


( 3 ) 


ദർഘാസ് പരസ്യം 

[ നമ്പർ 16 ഇഇ / 2009 - 10 ) 
നമ്പർ ഡി . ബി. 1/ 2009 - 10 . 


3 


2010 ജനുവരി 30. 


26 / എഇഇ / 2009 - 10 - ആർ. പി . 2009 - 10 
കൊല്ലകടവ്-ചെങ്ങന്നൂർ റോഡിൽ കി . മീറ്റർ 
6 / 200 മുതൽ 8/ 550 വരെ വിവിധ ഭാഗങ്ങളിൽ 
ഉപരിതലം പുതുക്കൽ - രൂപ 2 ലക്ഷം 


5 ,000 


- കേരള ഗവർണ്ണർക്കു വേണ്ടി കോട്ടയം റോഡ് സ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
- നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും രൂപ 
(1) - (2) 

( 3 ) 


4 27 / എഇഇ / 2009 - 10 - ആർ. പി . 2009 - 10 

പേരിശ്ശേരി- ചെറിയനാട് റോഡിൽ കി . മീറ്റർ 

0 / 00 മുതൽ 3/ 00 വരെ ടി - രൂപ 2 ലക്ഷം 
5 28 | എഇഇ / 2009 - 10 - ആർ. പി . 2009 - 10 

പേരിശ്ശേരി- വന്മഴി റോഡിൽ കി . മീറ്റർ 0/ 000 
മുതൽ 2 / 300 വരെ ടി ---രൂപ 3 ലക്ഷം 


5 ,000 


7 ,500 


29 / എഇഇ / 2009 - 10 - ആർ. പി . 2009 - 10 

പെണ്ണുക്കര- കക്കട റോഡിൽ കി . മീറ്റർ 3 / 300 
മുതൽ 5/ 800 വരെ ടി - രൂപ 3 ലക്ഷം 


7 ,500 


37,500 


- 30 / എഇഇ / 2009- 10 - ആർ. പി . 2009 - 10 

കൊല്ലങ്കടവ്- ചെങ്ങന്നൂർ റോഡിൽ കി. മീറ്റർ 
0 / 000 മുതൽ 5 / 00 വരെ ടി - രൂപ 3 ലക്ഷം 


1 425 / ഇഇ/ 2009 - 10 - ഉപരിതലം പുതുക്കൽ 

2009 - 10 - 20 മി. മീ . കനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക ലക്ഷ്മിപുരം ലാന്റിംഗ് 
പനച്ചിക്കാട് ടെമ്പിൾ റോഡിൽ കി . മീ . 

0 / 000 മുതൽ 2 / 500 വരെ രൂപ 15 ലക്ഷം 
2 426 / ഇഇ / 2009 - 10 - ടി ടി ലക്ഷ്മിപുരം ലാന്റിംഗ് 

പനച്ചിക്കാട് ടെമ്പിൾ റോഡിൽ കി. മീ. 

2 / 500 മുതൽ 4/ 400 വരെ രൂപ 4 ലക്ഷം 
3 427 / ഇഇ / 2009 - 10 - ടി ടി കല്ലുമട - കല്ലുങ്കത്തറ 

റോഡിൽ കി . മീ. 0/ 000 മുതൽ 3/ 500 വരെ 
രൂപ 14 .50 ലക്ഷം 


10 ,000 


7 ,500 


8 


31/ എഇഇ/ 2009 - 10 - ഒ. ആർ. 2009 - 10 

കോടുകുളഞ്ഞി-പുലക്കടവ് റോഡിൽ കി. മീറ്റർ 
0 / 000 മുതൽ 4/ 500 വരെ ടി - രൂപ 2 ലക്ഷം 


36,250 


5,000 


4 428/ ഇഇ / 2009 - 10 - ടി ടി തിരുവഞ്ചർ റോഡ് 

കി . മീ . 7 / 000 മുതൽ 9 / 000 വരെ - 
രൂപ 10 ലക്ഷം 


25,000 


32/ എഇഇ/ 2009 - 10 - - ഒ. ആർ. 2009 - 10 

കൊല്ലങ്കടവ്-കുളനട റോഡിൽ കി. മീറ്റർ 0/ 000 
മുതൽ 4/ 800 വരെ ടി - രൂപ 3 ലക്ഷം 


5 


7 ,500 


429 / ഇഇ / 2009 -10 - സാധാരണ അറ്റകുറ്റപ്പണികൾ 
2009 - 10 - - ചാത്തവട്ടം- മതുമൂല റോഡിൽ - 
രൂപ് 4 ലക്ഷം 


10 


10 ,000 


33/ എഇഇ / 2009 - 10 - ഒ. ആർ. 2009 - 10 
ഹരിപ്പാട്- ഇലഞ്ഞിമേൽ റോഡിൽ കി . മീറ്റർ 
8/ 00 മുതൽ 11/00 വരെ വിവിധ ഭാഗങ്ങളിലെ 
കുഴി അടക്കൽ - രൂപ 2 ലക്ഷം 


5 , 000 


10 , 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില – ക്രമനമ്പർ 1, 5, 6, 7 , 9 
ഇവയ്ക്ക് രൂപ 600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 


7 


ദർഘാസ് പ്രമാണം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 18 - 2 - 2010 ഉച്ചയ്ക്ക് 1 മണി. 


430 / ഇe/ 2009 - 10 - എസ്. ആർ. ഡയിനേജ് 
സൗകര്യം ഏർപ്പെടുത്തുക - എം . സി . 
റോഡിന് സമാന്തര റോഡിൽ കി . മീ . 
2/ 900 - ൽ (ഹ്യൂമൻ അവകാശ കമ്മീഷൻ) 
രൂപ 4 ലക്ഷം 
431/ ഇഇ / 2009 -10 - എസ്. ആർ. സെന്റർ 

ലൈൻ അടയാളം, റിഫ്ളക്സ്റ്റേഴ്സ് എന്നീ 
ജോലികൾ - എം . സി . റോഡിന് സമാന്തര 
റോഡിൽ കി . മീ . 1/ 700 മുതൽ 4/ 450 വരെയും 
ആർപ്പൂ ക്ക ര - അ മ്മ ഞ്ചേരി റോഡിൽ 
കി . മീ . 0 / 000 മുതൽ 2 / 670 വരെ - 
രൂപ 5 ലക്ഷം 
432/ ഇഇ / 2009 -10 - എസ്. ആർ. ആർപ്പൂക്കര 
അമ്മഞ്ചേരി റോഡിൽ കി . മീ . 1/ 200 - നും 
2/ 670 - നും ഇടയിലുള്ള അപകട മേഖലയിലെ 

ജോമട്രിക്കൽ കറക്ഷൻ പരിഹരിക്കുക 
രൂപ് 5 ലക്ഷം 


ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 18 - 2 - 2010 വൈകുന്നേരം 4 മണി. 


12 ,500 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18 - 2 - 2010 
വൈകുന്നേരം 4. 30 മണി. 


കരാറുകാരുടെ യോഗ്യത " ഡി യോ അതിനുമുകളിലുള്ള 
രജിസ്ട്രേഷൻ. 


12 , 500 


9 


433 / ഇഇ/ 2009 - 10 - ഉപരിതലം പുതുക്കൽ 
2009 - 10 - 20 മി . മീ . കനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - എം . സി . റോഡിൽ 
കി . മീ . 144 / 400 മുതൽ 145 / 100 വരെ 
രൂപ 15 ലക്ഷം 


37 , 500 


ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നില വിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധ ക മാ യിരി ക്കും . കൂടു തൽ വിവ ര ങ്ങൾക്ക് ഈ 
ആഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ പ്രവർത്തി 
സമയങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

(ഒപ്പ്) 
നിരത്ത് ഉപവിഭാഗം, 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ചെങ്ങന്നൂർ. 

- എഞ്ചിനീയർ. 


10 


- 434 / ഇഇ/ 2009 -10 - - എസ്. ആർ. റോഡിൽ 

ഫർണീച്ചർ നിർമ്മിക്കുന്നതിന് ഏറ്റുമാനൂർ 
പൂഞ്ഞാർ റോഡ് കി . മീ . 0 / 000 മുതൽ 
17 / 000 വരെയും പി. എം . റോഡിൽ കി . മീ . 
105/ 000 മുതൽ 122 / 680 വരെ- രൂപ 6 ലക്ഷം 


15,000 


- ( 2 ) 


രൂപ് 


ദർഘാസ് നമ്പരും 
കമ 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
214/എഇഇ - അഭിവൃദ്ധിപ്പെടുത്തൽ-ബയ്ൻഡ് 
സ്കൂൾ, ഒളശ്ശാ കോയ കോമ്പൗണ്ട് വാളിന്റെയും 

ഗേറ്റിന്റെയും പുനരുദ്ധാരണ ജോലികൾ - 
രൂപ 3,00 ,000 

7 ,500 
215 /എഇഇ ടി ഗവൺമെന്റ് കോളേജ് 

കോട്ടയം, " A ബ്ലോക്കിന്റെ ( കിഴക്ക് വശം) 
റൂഫ് സ്ലാബിന്റെ ചോർച്ച് മാറ്റുക - 
രൂപ് 3, 00,000 

7 ,500 
3 216 / എഇഇ - ടി സിവിൽ സ്റ്റേഷൻ 

കോട്ടയം- റവന്യു ഓഫീസിലെ റൂഫ് 
സ്ലാബിന്റെ ചോർച്ച മാറ്റുക - രൂപ 3,00,000 7 ,500 


11 435/ ഇഇ / 2009 -10 - എസ്.ആർ. റോഡിൽ 

ഫർണീച്ചർ നിർമ്മിക്കുന്നതിന് എം . സി . 
റോഡിൽ കി . മീ . 133 / 330 മുതൽ 
187/ 685 വരെ - രൂപ 12 ലക്ഷം 

30,000 
12 436 / ഇഇ / 2009 - 10 - ടി ടി ഏറ്റുമാനൂർ 

എറണാകുളം റോഡിൽ കി . മീ. 27 / 000 
മുതൽ 37 / 200 വരെ - രൂപ 5 ലക്ഷം 

12,500 
13 437/ ഇഇ / 2009 - 10 -- കോട്ടയം ടൗൺ റോഡിലെ 

നട പ്പാ ത പ ന രു ദ്ധ രി ക്കു ന്ന തിന് - 
രൂപ 13 . 12 ലക്ഷം 

32,800 
14 -- 438 / ഇഇ / 2009 - 10 - എസ്. ആർ. ഡയിനേജ് 

ഫെസിലിറ്റി ഏർപ്പെടുത്തുക-ചങ്ങനാശ്ശേരി 
വാഴൂർ റോഡിൽ കി . മീ . 6 / 400 മുതൽ 
7 / 00 വരെ - രൂപ 10 ലക്ഷം 

25,000 
15 439 / ഇഇ/ 2009 - 10 - 12 -ാം ധനകാര്യ കമ്മീഷൻ 

ഉപരിതലം പുതുക്കൽ- 20 മി. മീ . കനത്തിൽ 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക, കൂത്താട്ടുകുളം 
രാമപുരം റോഡ് കി . മീ . 7/ 000 മുതൽ 
9/ 000 വരെ രൂപ 15 ലക്ഷം 

37 , 500 
16 440 / ഇഇ / 2009 -10 - ആർ. പി. റോഡിന് വീതി 

കൂട്ടുക, 20 മി . മീ . കനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക. എം . സി . റോഡിൽ 
കി . മീ . 157/ 000 മുതൽ 158 / 000 വരെ 
രൂപ് 8 ലക്ഷം 

| 20, 000 


2 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 600 + വാറ്റ്. 


കാലാവധി 3 മാസം. 

ദർ ഘാസ് ( പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ആഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഒരു മണി 
വ രെ യും ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് സംബ ന്ധിച്ച് 
നില വി ലു ളള എല്ലാ നിബന്ധനകളും ഇതിനും ബാധ ക 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അന്വേഷിച്ച് അറിയാവുന്ന 
താണ്. 


ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില - കമനമ്പർ 1, 9, 15 
ഇവയ്ക്ക് രൂപ 2, 300 + വാററ്, കമനമ്പർ 2 , 5, 6 ഇവയ്ക്ക് 
രൂപ 800 + വാററ്, കമനമ്പർ 3 - ന് രൂപ് 2,200 + വാററ്, ക്രമനമ്പർ 
4, 14 , 16 ഇവയ്ക്ക് രൂപ 1, 500 + വാററ്, കമനമ്പർ 7 , 8 , 12 
ഇവയ്ക്ക് രൂപ 1, 000 + വാററ്, ക്രമനമ്പർ 10 - ന് രൂപ 1,200 + വാറ്റ്, 
കമനമ്പർ 11 - ന് രൂപ 1,8 00 + വാറ്റ്, കമനമ്പർ 13 - ന് 
രൂപ 2,000 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസാന 
തീയതിയും സമയവും 24- 2-2010 ഉച്ചയ്ക്ക് 1 മണി വരെ. 

ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 25 - 2 - 2010 വൈകുന്നേരം 3 മണി 
വരെ. 

ദർ ഘാസ് പ്രമാണങ്ങ ൾ തുറക്കുന്ന തീയതിയും 
സമയവും 25 - 2 - 2010 വൈകുന്നേരം 3.30 മണി. 

വേല തീർക്കേണ്ട കാലാവധി 3 മാസം. 
കരാറുകാരുടെ ക്ലാസ് " സി യും അതിനുപരിയും. 

ദർഘാസുകളെ സംബന്ധിച്ച് കേരള പൊതുമരാമത്ത് 
വകു പ്പിൽ നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


[ നമ്പർ 48/എഇഇ/ 2009-10) 
നമ്പർ ഡി . ബി . 534/ 05. 

2010 ഫെബ്രുവരി 4. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, കോട്ടയം. 
താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് 3- 3 - 2010 - ന് നാലു മണിവരെ 
അംഗീകൃത കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 
ക്രമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

- രൂപ 


- ( 2 ) 


7 , 500 


2 


210 


7 ,500 


3 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നിരത്ത് വിഭാഗം, 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
കോട്ടയം. 

ദർഘാസ് പരസ്യം 


1 217/ എഇയ അഭിവൃദ്ധിപ്പെടുത്തൽ- പോലീസ് 

സ്റ്റേഷൻ കറുകച്ചാൽ-വെഹിക്കിൾ ഷെഡ് 
നിർമ്മിക്കുക - രൂപ 3,00 ,000 
218/ എഇഇ - പുനരുദ്ധ രിക്കൽ പോലീസ് 
സ്റ്റേഷൻ മണിമല - ടെറസിൽ റെസ്റ്റ് റൂം 
നിർമ്മിക്കുക - രൂപ 3, 00 , 000 
- 219 / എഇഇ - ടി പോലീസ് സ്റ്റേഷൻ 
ചങ്ങനാശ്ശേരി-ഒന്നാം നിലയിലെ പുതിയ 
മുറികളിൽ സീലിങ്ങും ഫ്ളോറിംഗും 
ചെയ്യുക - രൂപ 3,00 ,000 
- 220/എഇഇ അഭിവൃദ്ധിപ്പെടുത്തൽ - ഐ . റ്റി. സി . 
മാടപ്പളളി - ചുറ്റുമതിൽ നിർമ്മിക്കുക - 
രൂപ 3,00 ,000 
221/എഇഇ ടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 
കോടതി, ചങ്ങനാശ്ശേരി- ടോയ്ലറ്റും അഡ്വക്കേറ്റ് 
ക്ലറിക്കൽ റൂമിന് കെട്ടിടവും നിർമ്മിക്കുക - 
രൂപ 3,00, 000 


7 , 500 


7 ,500 


[ നമ്പർ 47/ എഇഇ/ 2009 - 10 ) 
നമ്പർ ഡി . ബി . 534 / 05. 

2010 ജനുവരി 29. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, കോട്ടയം, 
25- 2- 2010 - ന് നാലു മണിവരെ അംഗീകൃത കരാറുകാരിൽനിന്നും 
ദർഘാസുകൾക്ഷണിച്ചുകൊളളുന്നു . 


7 ,500 


(1) 


( 2) 


എസ്. ആർ. നമ്പർ 7/ 2008- 09 


222/ എഇഇ - പുനരുദ്ധരിക്കൽ-റസ്റ്റ് ഹൗസ് 
ചങ്ങനാശ്ശേരി- ടോയ്ലറ്റും സിവർ സിസ്റ്റവും 
റിപ്പയർ ചെയ്യുക, റിസപ്ഷൻ കൗണ്ടർ 
നിർമ്മിക്കുക - രൂപ 3,00,000 


മതിപ്പ് വില - രൂപ 1,37 , 900. 

പൊതു മ രാ മത്ത് വകു പ്പിൽ നില വി വു ളള എല്ലാ 
ലേലവ്യവസ്ഥകളും ഈ ലേലത്തിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


7 ,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + വാറ്റ്. 
കാലാവധി 3 മാസം. 

ദ ർ ഘാസ് പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഇ 
ആഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഒരു മണി 
വ രെയും ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് സംബ ന്ധിച്ച് 
നില വി ലു ളള എല്ലാ നിബ ന്ധനകളും ഇതിനും ബാധ ക 
മാ യിരിക്കും. കൂടുതൽ വിവ ര ങ്ങ ൾ ഈ ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരത്തുകൾ ഉപവിഭാഗം, 
വൈക്കം. 


(ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


സംക്ഷിപ്ത ദർഘാസ് പരസ്യം 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
പി. ഡബ്ലു . ഡി . ബിൽഡിംഗ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
സബ് ഡിവിഷൻ, കോട്ടയം. 

എഞ്ചിനീയർ. 


നമ്പർ ഡി. ബി.- 1 /86. 

- 2010 ജനുവരി 29 . 
മൂന്നാർ പൊതുമരാമത്ത് വകുപ്പ് ( കെട്ടിടങ്ങൾ) അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള ഗവർണ്ണർക്കു വേണ്ടി 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതു മരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുളള ക്ലാസ്സ് എ , ബി , സി, ഡി 
എന്നീ കരാറുകാരിൽനിന്നും താഴെപ്പറയുന്ന പ്രവത്തികൾക്ക് 
24 - 2 - 2010 വൈകുന്നേരം 4 മണിവരെ മത്സര സ്വഭാവമുളള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേദിവസം വൈകിട്ട് 4. 30- ന് തുറക്കുന്നതാണ്. 


ലേല പരസ്യം 


നമ്പർ എ . ബി2 - 402 / 07. 


2010 ജനുവരി 23. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- നിരത 
ദ്രവ്യം 
- രൂപ് 


| (3 ) 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
1 1/എഇഇ/ 2009 - 10 - മജിസ്ട്രേറ്റ് ക്വാർട്ടേഴ്സ് , 
ദേവികുളം - രൂപ 3,00,000 

7 ,500 
2 2/ എഇഇ/ 2009 -10 - അസ്സിസ്റ്റന്റ് എഞ്ചിനീയർ 

ക്വാർട്ടേഴ്സ്, മൂന്നാർ ( പി . ഡബ്ല . ഡി .) 
രൂപ 3,00,000 

7 , 500 
3 3 /എഇഇ/ 2009 - 10 - പി. ഡബ്ലു . ഡി.- റോഡ് 

സെക്ഷൻ ഓഫീസ്, മൂന്നാർ - രൂപ 2,75,000 6,800 


- പൊതു മ രാ മത്ത് വകുപ്പ്, വൈക്കം, നിര ത്തു കൾ 
ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഓഫീസിന്റെ പരിധിയിലുള്ള ഏറ്റുമാനൂർ- എറണാകുളം റോഡിൽ 
37 -ാം കി. മീറ്ററിൽ ( 

പൂത്തോട്ടപാലത്തിന് സമീപം) ഇടത് വശത്ത് 
നിൽക്കുന്ന ആഞ്ഞിലി മരം ടി മരം സ്ഥിതി ചെയ്യുന്ന 
സ്ഥലത്തിന് സമീപംവെച്ച് 23- 2-2010 പകൽ 11 മണിക്ക് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്ര ഹി ക്കു ന്ന വർ ലേല ത്തിന് മുൻപായി 7 ,000 രൂപ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പി 
ക്കു ന്നതും നിര ത ദ വ്യം കഴിച്ചു ളള മുഴു വൻ തുകയും 
12.5 % (പന്ത്രണ്ടര ശതമാനം) വിൽപ്പന നികുതിയും ചേർത്ത് 
അന്നേ ദി വസം അട യ് ക്കേ ണ്ട തു മാ ണ്. അല്ലാത്ത പക്ഷം 
കൂടുതൽ തുക വിളിച്ചയാളുടെ പേരിൽ നിരതദ്രവ്യം സർക്കാർ 
ഖജനാവിലേക്ക് മുതൽകൂട്ടുന്നതും പുനർലേലം നടത്തുന്നതുമാണ്. 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ മുദ്രവച്ച ക്വട്ടേഷനുകളും 
സമർപ്പിക്കാവുന്നതാണ്. ക്വട്ടേഷനോടൊപ്പം വൈക്കം റോഡ്സ് 
സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ മാറാവുന്ന നിശ്ചിത സംഖ്യയുള്ള നിരതദ്രവ്യം 
ബാങ്ക് ഡെപ്പോസിറ്റായി അടക്കം ചെയ്ത് ലേലദിവസത്തിന്റെ 
തലേദിവസം 4 മണിക്ക് മുൻപായി ഈ ആഫീസിൽ 
ലഭിക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞതിനു ശേഷം ക്വട്ടേഷൻ 
തുറക്കുന്നതും ക്വട്ടേഷൻ സംഖ്യയോ ലേലസംഖ്യയോ ഏതാണ് 
കൂടുതൽ എന്ന് പരിശോധിച്ച് ലേലം താൽക്കാലികമായി 
ഉറ പ്പി ക്കു ന്ന തുമാ ണ് . നിര ത ദ വ്യം അടക്കം ചെയ്യാത്ത 
ക്വട്ടേഷനുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ക്വട്ടേഷൻ 
തുകയാണ് ലേലത്തുകയേക്കാൾ കൂടുതലെങ്കിൽ ടി തുകയും 
12.5 % വിൽപ്പന നികുതിയും അന്നേദിവസം ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. 


7 ,500 


4 / എഇഇ/ 2009 - 10 - മറയൂർ വില്ലേജ്ഓഫീസ് 
ചുറ്റുമതിൽ കെട്ടലും, കോമ്പൗണ്ട് റോഡും - 
രൂപ് 3,00, 000 
5/ എഇഇ/ 2009- 10 - മറയൂർ വില്ലേജ് ഓഫീസ് 

പാട്ടക്ഷൻ വാൾ -രൂപ 3,00,000 
6/ എഇഇ/ 2009- 10 -- പ്രൊട്ടക്ഷൻ വാൾ പണികൾ 
റോഡ് സബ് ഡിവിഷൻ ഓഫീസ്, മൂന്നാർ - 
രൂപ 3 , 00 ,000 


7 ,500 


7 ,500 


7 7 /എഇ/ 2009- 10 - ദേവികുളം കോടതി കെട്ടിട 

ത്തിൽ മുറ്റം കോൺകിറ്റിംഗ് - രൂപ 3,00 ,000 


7, 500 


8 


8/എഇഇ / 2009 -10 - ദേവികുളം കോടതി കെട്ടിട 

ത്തോട് ചേർന്ന് ബാർ അസോസിയേഷൻ 
ഹാൾ പണികൾ - രൂപ 3,00,000 


7 ,500 


- ( 1 ) 


( 2 ) 


(1) 


- ( 3 ) 


26 


9 9 /എഇഇ / 2009 - 10 - - പി. ഡബ്ലു . ഡി . ബിൽഡിംഗ് 
സബ് ഡിവിഷൻ ഓഫീസിലും സത്രം 
കെട്ടിടത്തിലും ജലവിതരണ സജ്ജീകരണ 
പ്രവൃത്തികൾ - രൂപ 3,00 ,000 


26/ എ ഇ ഇ / 2009 - 10 - സബ് രജിസ്ട്രാർ 
ഓഫീസ് ദേവികുളം- കോമ്പൗണ്ട് വാൾ, 
ഗേറ്റ് പണികൾ - രൂപ 3,00,000 


2 00 000 


7 ,500 


7 ,500 


10 10 / എഇഇ / 2009 - 10 -- പളളിവാസൽ സ്റ്റാഫ് 

ക്വാർട്ടേഴ്സിൽ ( No . 241 and 242 ) - 
രൂപ 3,00,000 


27 27/ എ ഇ ഇ / 2 009 - 10 - സബ് രജിസ്ട്രാർ 

ഓഫീസ് ദേവികുളം- പാട്ടക്ഷൻ വാൾ, 
ഇന്റർ ലോക്ക് ബ്ലോക്ക് വിരിക്കൽ 
രൂപ 3,00,000 


7 ,500 


7 ,500 


11/ എഇഇ / 2009 - 10 - - പളളിവാസൽ സ്റ്റാഫ് 
ക്വാർട്ടേഴ്സിൽ ( No. 243 and 244) - 
രൂപ 3,00,000 


7 ,500 


- 7,500 


28 28 /എഇഇ/ 2009 - 10 - ടീച്ചേഴ്സ് ക്വാർട്ടേഴ് 

മൂന്നാർ കെട്ടിട നമ്പർ-9/922 - രൂപ 3, 00,000 
- 29/എഇഇ / 2009 -10 - ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് 
മൂന്നാർ - കെട്ടിട നമ്പർ- 9 / 919 - രൂപ 3,00, 000 


7,500 


7 ,500 


| 7, 500 


7 , 500 


12 12/ എഇഇ/ 2009 - 10 -- പളളിവാസൽ അസി. 

എഞ്ചിനീയർ ക്വാർട്ടേഴ്സ് ( പി.ഡബ്ലു . ഡി.) 

രൂപ 3,00,000 
13 13 / എഇഇ /2009 - 10 - ടീച്ചേഴ്സ് ക്വാർട്ടേഴ് 

മൂന്നാർ കെട്ടിട നമ്പർ- 135 രൂപ 3,00,000 
14 14/എഇ /2009 - 10 ടീച്ചേഴ്സ് ക്വാർട്ടേഴ് 

മൂന്നാർ കെട്ടിട നമ്പർ- 134 - രൂപ 3,00, 000 
15 15/ എഇഇ/ 2009 - 10 - ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് 

മൂന്നാർ കെട്ടിട നമ്പർ-133 - രൂപ 3,00,000 
16 16 / എഇഇ / 2009 - 10 - ഫാമിലി വെൽഫെയർ 

സെന്റർ ദേവികുളം റീട്ടേയിനിംഗ് ഹാൾ - 
രൂപ 3,00,000 


30/എഇ /2009 -10- ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് 
മൂന്നാർ കെട്ടിട നമ്പർ-9 / 920 - രൂപ 3, 00,000 
- 31/ എഇഇ / 2009 - 10 - ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് 
മൂന്നാർ - കെട്ടിട നമ്പർ- 9 / 894 - രൂപ 3, 00 ,000 


7 , 500 


7 , 500 


32 32/ എഇഇ / 2009 - 10- ടീച്ചേഴ്സ് ക്വാർട്ടേഴ് 

മൂന്നാർ കെട്ടിട നമ്പർ- 9/ 921 - രൂപ 3,00,000 


7 ,500 


7, 500 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 600 + വി . നി . 


7 ,500 


കാലാവധി 3 മാസം. 


7 , 500 


7 ,500 


17 17 / എഇഇ/ 2009 - 10 - - അഡ്വവൻച്ചർ അക്കാഡമി 

ദേവികുളം- കോംമ്പൗണ്ട് വാൾ, റീട്ടെയിനിംഗ് 

വാൾ - രൂപ 3, 00,000 
18 18 / എഇഇ / 2009 - 10 - (IRC 2010) - ക്യാമ്പ് 

ഓഫീസ് മൂന്നാർ - കോമ്പൗണ്ട് വാൾ 

പണികൾ രൂപ 3,00,000 
19 19 / എഇഇ / 2009 - 10 - ( IRC 2010) - ക്യാമ്പ് 

ഓഫീസ് മൂന്നാർ - രൂപ 3,00,000 
20 20/ എഇഇ / 2009 - 10 - കോമേഴ്സൽ ടാക്സ് 

ഓഫീസ്- ദേവികുളം രൂപ 3,00,000 
21/ എഇഇ)/ 2009 - 10 - ആർ. ഡി. ഒ. ഓഫീസ് 
ദേവികുളം- പാട്ടക്ഷൻ വാൾ പണികൾ 
രൂപ 3, 00 , 000 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവരങ്ങളും താഴെ 
ഒപ്പ് വച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്ന് രാവിലെ 10 
മണി മുതൽ 5 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം പണമായോ 
മണി ഓർഡർ ആയോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില ഒരു കാരണ 
വശാലും തിരികെ ലഭിക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . 
കേരള പൊതുമരാമത്ത്വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ചുള 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


7 ,500 


7 ,500 


21 


21 / എജു 


7 , 500 


22 22 / എ ഇ ഇ | 2009 - 10 - സർവ്വേ സൂപ്രണ്ട് 

ഓഫീസ് ദേവികുളം - രൂപ 3,00,000 


7 ,500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം, 
മൂന്നാർ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


7 ,500 


ദർഘാസ് പരസ്യം 


23 23 / എ ഇ ഇ / 2009 - 10 - പി . ഡബ്ല . ഡി . 

- സ്റ്റാഫ് കോർട്ടേഴ്സിൽ കോമ്പൗണ്ട് വാൾ, 
- ഗേറ്റ് പണികൾ കെട്ടിട നമ്പർ 1050, 1051, 

1052, 1053 - - രൂപ 3, 00 ,000 
24 24/ എഇഇ /2009 - 10 - (IRC 2010) - ക്യാമ്പ് 

ഓഫീസ്മൂന്നാർ- കാർപ്പെറ്റ്- മറ്റ് അനുബന്ധ 

പണികൾ രൂപ 3,00,000 
25 25/ എഇഇ / 2009 -10 - (IRC 2010 ) - ക്യാമ്പ് 

ഓഫീസ് മൂന്നാർ- ഫർണിച്ചർ ഫിറ്റിംഗ്സ് 
- രൂപ 3,00, 000 


നമ്പർ ഡി3 - റ്റി -1/ 07. 


2010 ജനുവരി 29. 


7 ,500 


- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചീനിയർ, കെട്ടിട വിഭാഗം, ഇരിഞ്ഞാലക്കുട താഴെപ്പറയുന്ന 
പണികൾക്ക് ദർഘാസുകൾ 19 - 2- 2010 -ാം തീയതി വൈകുന്നേരം 
4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


7 , 500 


ദർഘാസ് നമ്പരും 

നിരത 

കമ - പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
കമ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം നമ്പർ അടങ്കൽ തുകയും 

- രൂപ 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 

കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 
1 56 / 2009 - 10 - മാള പോലീസ് സ്റ്റേഷൻ 

അനുബന്ധിച്ചുള്ള എ - ജി ബ്ലോക്കിലെ 
ഫാമിലി കോർട്ടേഴ്സുകളുടെ അടിയന്തിര 

ബയോകെമിസ്ട്രിയുടെയും ഫിസിയോളജി 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ -രൂപ 3,00 ,000 . 7 ,500 

ഡിപ്പാർട്ട്മെന്റിന്റെയും കാർ ഷെഡ്ഡിന്റെയും 
2 57 / 2009- 10 - ഇരിഞ്ഞാലക്കുട റസ്റ്റ് ഹൗസ് 

റിപ്പയർ പ്രവർത്തികളും മറ്റ് നു ബന്ധ 
കെട്ടിടങ്ങളുടെ അടിയന്തിര പ്രത്യേക 

പ്രവർത്തികളും - രൂപ 2,40 ,000 

6,000 
അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 . 

7 , 500 

ടി ടി എൽ. ക്യു .- 9 ക്വാർട്ടേഴസിലെ 
3 58 / 2009- 10 - ഇരിഞ്ഞാലക്കുടറസ്റ്റ്ഹൗസിന്റെ 
2010 വർഷത്തെ വാർഷിക അറ്റകുറ്റ 

നിലത്തിന്റെയും ഡ്രയിനേജിന്റെയും റിപ്പയർ 
പണികൾ രൂപ 1,91,600 . 

4,800 

പ്രവർത്തികളും മറ്റനുബന്ധ പ്രവർത്തികളും 
രൂപ 20,000 

500 
4 59 / 2009- 10 - വടക്കുംകര സബ് രജിസ്ട്രാർ 
ഓഫീസ് കെട്ടിടത്തിന്റെ പുനരുദ്ധാരണവും 

ടി ടി ഡി - 9 ക്വാർ ട്ടേ ഴ സിന 
പ്രത്യേക അറ്റകുറ്റപ്പണികളും രൂപ 1,00,000 2,500 

പുനരുദ്ധാരണ പ്രവർത്തികൾ - രൂപ 49,990 1,250 

ടി ടി സി - 3 ക്വാർ ട്ടേഴ്സിന്റെ 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 

പുനരുദ്ധാരണ പ്രവർത്തികൾ - രൂപ 52,000 1,300 
രൂപ 600 + വാറ്റ് 12 .5 %., ക്രമനമ്പർ 3- ന് രൂപ 400 + വാറ്റ് 12.5 %., 

ടി ടി ഡി - 22 ക്വാർ ട്ടേഴ്സിന്റെ 
ക്രമനമ്പർ 4 - ന് രൂപ 300 + വാറ്റ് 12.5 %. 

പുനരുദ്ധാരണ പ്രവർത്തികൾ - രൂപ 66, 000 1,650 
- കരാറുകാരന് വേണ്ട യോഗ്യത - " ഡി യും അതിനു 

ടി ടി ഡി - 40 ക്വാർ ട്ടേഴ്സിന്റെ 
മുകളിലും. 

പുനരുദ്ധാരണ പ്രവർത്തികൾ - രൂപ 56,000 1,400 
നിർമ്മാണ കാലാവധി - ക്രമനമ്പർ 1- നും 2 - നും 3 മാസം, 

ടി ടി റേഡിയോതെറാപ്പി ഒ. പി. യിലെ 
കമനമ്പർ 3 - നും 4 - നും 2 മാസം. 

രോ ഗി കൾക്ക് കൂടുതൽ സൗക ര്യ ങ്ങ ൾ 
ഏർപ്പെടുത്തൽ - രൂപ 1,30, 000 

- 3, 250 
ദർ ഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 

ടി ടി വാച്ച്മാൻ റൂമിന്റെയും ലേഡീസ് 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 

ടോയ്ലറ്റിനടുത്തുള്ള വരാ ന്ത യിലെയും 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 

പുനരുദ്ധാരണ പ്രവർത്തികൾ - രൂപ 2,50, 000 6,250 
അന്വേഷിച്ചറിയാവുന്നതാണ്. 

കോഴിക്കോട് വിജിലൻസ് ആന്റ് ആന്റി 
കറപ്ഷൻ ബ്യൂറോ കെട്ടിടത്തിലെ പ്രത്യേക 

റിപ്പയർ പ്രവർത്തികൾ - വാഹന ഷെഡിന്റെ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 

| 1,750 

നിർമ്മാണം - രൂപ 70,000 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ഇരിഞ്ഞാലക്കുട. 

- എഞ്ചിനീയർ. 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 8- നും 
രൂപ 600 + വാറ്റ്, ക്രമ നമ്പർ 2 - നും 3 - നും രൂപ 300 + വാറ്റ്, 

മറ്റുളളവയ്ക്ക് രൂപ 400 + വാറ്റ്. 
ദർഘാസ് പരസ്യം 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും- 24- 2-2010 (ബുധനാഴ്ച ) 4 മണി. 
നമ്പർ ഡി . 4 - ടി .എൻ.22/ 2009- 10 . 

2010 ജനുവരി 27 . 

- പ്രവൃത്തിയുടെ കാലാവധി കമനമ്പർ 1- നും 8 - നും 45 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് പ്രത്യേക കെട്ടിട 

ദിവസം, ക്രമനമ്പർ 2 - ന് 21 ദിവസം. മറ്റുള്ളവയ്ക്ക് 1 മാസം. 
വി ഭാഗം ഉപ കാ ര്യാ ലയം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ഈ ഓഫീസിൽ 
എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 24 -2 -2010 - ന് നിന്ന് ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയ്ക്ക് 10 ദിവസം 
വൈകു ന്നേരം 4 മണിവരെ യോഗ്യ ത യു ള്ളതും മുൻപ് മുതൽ ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക മായോ 
കരാറുകാരിൽനിന്നും ഓരോ പ്രവർത്തിക്കും പ്രവർത്തിയുടെ മണിയോർഡറായോ അടച്ച് രേഖാ മൂലം അപേക്ഷിച്ചാൽ 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന 
ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . അന്നേദിവസം തുക യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. 
വൈകുന്നേരം 4.30 - ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ ഓരോ പ്രവർത്തിയുടെയും ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോ ദിവസം വൈകുന്നേരം 4.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. പ്രസ്തുത ദിവസം അവധി 
തുറക്കുന്നതായിരിക്കും. 

പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനടുത്ത പ്രവർത്തി ദിവസം 
കരാറുകാരൻ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിശ്ചിത 

ദർഘാസുകൾ നടത്തുന്നതാണ്. ദർഘാസുകൾ അന്നേദിവസം 

വൈകുന്നേരം 4 മണിവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
തീയതിയ്ക്കുള്ളിൽ തപാൽ മാർഗ്ഗവും ബന്ധപ്പെട്ട ഓഫീസിൽ 
സ്വീക രി ക്കു ന്ന താ ണ് . തപാൽ വകു പ്പിൽ വരുന്ന -- മറ്റ് വ്യവ സ്ഥ ക ളെല്ലാം പൊതു മരാമത്ത് വകുപ്പിൽ 
കാല താ മ സ ത്തിന് പൊതു മ രാ മത്ത് വകു പ്പ് യാതൊരു ഇപ്പോൾ നിലവിലുള്ളതു പോലെ ആയിരിക്കും. ദർഘാസ് 
കാരണവശാലും ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

പമാ ണ ങ്ങൾ പൊതു മരാമത്ത് വകു പ്പിലെ അംഗീകൃത 


- (2 ) 


( 3 ) 


350 


- 350 


കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്ത തു മാ കു ന്നു . നിരതദ്രവ്യം പണ മായി സ്വീകരി 
ക്കു ന്നത ല്ല . നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സ് സി കട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്യുകയും പ്രിലിമിനറി 
എഗ്രിമെന്റ് 50 രൂപ മുദ്രപത ത്തിൽ ഒപ്പിട്ട് നിർദ്ദിഷ്ട 
മാതൃകയിൽ സമർപ്പിക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ 
പാലിക്കാത്ത ദർഘാസുകൾ സ്വീക രിക്കു ന്ന തില്ല . കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ തുകയുടെ 
ഒരു ശതമാനം നികുതിയായി ബില്ലിൽനിന്നും പിടിച്ചെടുക്കു 
ന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമായിരിക്കും. കേരള സ്റ്റേറ്റ് 
കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, സർക്കാർ അംഗീകൃത ലേബർ 
കോൺടാക്റ്റ് സൊസൈറ്റികൾ എന്നിവർക്ക് ഏറ്റവും കുറഞ്ഞ 
നിരക്കിലുള്ള ദർഘാസിനേക്കാളും പത്ത് ശതമാനം അധിക 
ത്തിന് അർഹതയുണ്ടായിരിക്കും. യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ ഏതെങ്കിലും ദർഘാസോ എല്ലാ 
ദർഘാസുകളുമോ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്തമായിരിക്കും. ഗ്യാരണ്ടി 
പിരീഡ് 21- 11 - 1992 - ലെ ജി . ഒ . ( എം . എസ് .) നമ്പർ 96 / 92 / 
പി . ഡബ്ല . ഡി . ആന്റ് ടി. പ്രകാരമായിരിക്കുന്നതാണ്. 
- ജി . ഒ. ( പി ) 84 / 97 / പി . ഡബ്ലു . ഡി. ആന്റ് ടി . തീയതി 
19 - 8- 1997 പ്രകാരമുള്ള നിബന്ധനകളും ഈ ദർഘാസുകൾക്ക് 
ബാധകമായിരിക്കും. 


400 


300 


he 


250 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പ്രത്യേക കെട്ടിട വിഭാഗ 
ഉപകാര്യാലയം, കോഴിക്കോട്. 


400 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


400 


ദർഘാസ് പരസ്യം 


89/ 2009 - 10 - - ടി ജില്ലാ പഞ്ചായത്ത്ഓഫീസ് 

കെട്ടിടത്തിൽ യാർഡ് ലൈറ്റുകൾ സ്ഥാപിക്കൽ - 
രൂപ് 13,038 
5 90 / 2009 - 10 - ടി ഗെയിറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കു 

ന്നതിനുവേണ്ടി ഡി . ബി - യും കേബിളുകളും 
സ്ഥാപിക്കൽ -രൂപ 13,020 
- 91/2009 10 - ടി പെൻഷൻ ട്രഷറി, " ബി ബ്ളോക്കിലെ 
വാച്ചുമാൻ കാബിൻ എന്നിവിടങ്ങളിലെ അധിക 
വൈദ്യുതീകരണവും പി. എസ്. സി . ഓഫീസ്, 
കലക്ട്രേറ്റ് ഇൻഫർമേഷൻ റൂം എന്നിവിടങ്ങളിലെ 
അധിക പ്ലറ്റുകൾ സ്ഥാപിക്കലും- രൂപ 14 ,935 
92/2009- 10 - കോഴിക്കോട് ചേവായൂർ സബ്രജിസ്ട്രാർ 
ഓഫീസിനുവേണ്ടി പുതിയതായി വൈദ്യുതീകരിച്ച് 
കെട്ടിട ത്തിൽ സർവ്വീസ് കേബി ളു കൾ 
സ്ഥാപിക്കൽ - രൂപ 11,878 
- 93 / 2009 - 10 - കോഴിക്കോട് എഞ്ചിനീയറിംഗ് 

കോളേജിൽ മെഷീൻ ലാബിലെ കേടുവന്ന 
യു . ജി . കേബിളുകളുടെ അടിയന്തിര അറ്റകുറ്റ 
പണികൾ - രൂപ 9,710 
- 94/ 2009 - 10 - എം . ജി . പി . കോഴിക്കോട്- 
കളക്ട്രേറ്റ് അടിയന്തിര വൈദ്യുത അറ്റകുറ്റ 
പണികളും അധിക വൈദ്യുതീകരണവും - 

രൂപ് 14 , 845 
10 95 / 2009-10 - കോഴിക്കോട് ഗവൺമെന്റ് പ്രസ്സിൽ 

ഔട്ട്ഡോർ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികളും 

മാറ്റിസ്ഥാപിക്കലും രൂപ 14,190 
11 96 /2009 -10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ 

എ ബ്ലോക്കിൽ കേടുവന്ന യാർഡ് ലൈറ്റുകൾ 

മാറ്റിസ്ഥാപിക്കൽ -രൂപ 14 ,318 
- 12 97 / 2009 - 10 --- കോഴിക്കോട് ജില്ലാ കോടതി. 

കോംപ്ലക്സിലെ സബോഡിനേറ്റ് കോടതിയിൽ 
യു . പി. എസ്സിനുവേണ്ടിഎർത്തിംഗ് സ്ഥാപിക്കൽ - 

രൂപ 14 ,998 
13 98/ 2009 - 10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ 

മെയിൻ ഗേറ്റിൽ ലൈറ്റുകൾ സ്ഥാപിക്കൽ - 
രൂപ 14,318 
99 / 2009 - 10 - കോഴിക്കോട് എഞ്ചിനീയറിംഗ് 
കോളേജിൽ സ്ഥാപിച്ച 50 കെ . വി . എ . ഡി . ജി . 

സൈറ്റിന്റെ ബാറ്ററി മാറ്റി സ്ഥാപിക്കലും 
ഓവറോളിങ്ങും - രൂപ 14 ,812 
15 100 /2009 - 10 - കോഴിക്കോട് ഡബ്ലിയു . ആന്റ് സി. 

ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിലെ എ . സി.- ക്കു 

വേണ്ടി പ്ലഗ് സ്ഥാപിക്കൽ രൂപ 5,959 
16 101/ 2009 - 10 - കോഴി ക്കോട് തൊണ്ട യാട് 

വി . എ . സി . ബി. - യിൽ ഒന്നാം നിലയിലും 
രണ്ടാം നിലയിലുമുള്ള എസ്. പി.-യുടെയും 
സി . എ . -യുടെയും ചേമ്പറിന്റെ അധിക 
വൈദ്യുതീകരണം - രൂപ 14 ,810 
102/ 2009-10 - കോഴിക്കോട് മെഡിക്കൽകോളേജ് 
കാമ്പസിലെ ലോ ടെൻഷൻ വൈദ്യുത ലൈനിന്റെ 
അറ്റകുറ്റപ്പണികളും ലൈനിലേക്കു തൊട്ടുകിടക്കുന്ന 
മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റലും 
രൂപ 14,889 


നമ്പർ ഇ .എൽ.എസ്. ഡി . ടി .എൻ./ 12 / 2009 - 10. 2010 ജനുവരി 28. 


400 


കേരള ഗവർണ്ണർക്കുവേണ്ടിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്തുവകുപ്പിൽ രജിസ്റ്റർ 
ചെയ്ത് ഇലക്ട്രിക്കൽ വിഭാഗം കരാറു കാ രിൽ നിന്നും 
ദർഘാ സു കൾ 23 - 2 - 2010 വൈകു ന്നേരം 3 മണി വരെ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


400 


400 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


(1) 


( 2 ) 


400 


150 


300 


1 86 / 2009 - 10 - കോഴിക്കോട് ജില്ലാ കോടതി 

കോംപ്ലക്സിലെ മെയിൻ ബ്ലോക്കിലെ പ്രിന്റർ 
സ്ഥാപി ക്കു ന്ന തിനുവേണ്ടിയുള്ള അധിക 

വൈദ്യുതീകരണം രൂപ 11,468 
2 87 / 2009 - 10- - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ 
സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി " ബി 
ബ്ലോക്കിലെ വരാന്തയിലെയും സ്റ്റെയർകെയ്സി 
ലെയും ഗ്രൗണ്ട് ഫ്ളോറിലെയും ഒന്നാം നിലയി 
ലേയും ഫ്ളൂറസെന്റ് ഫിറ്റിങ്ങ്സിന്റെ പുതുക്കി 
പണിയൽ -രൂപ 14,906 
3 88 / 2009 - 10 - ടി ടി " ബി ബ്ലോക്കിനു ചുറ്റും 

സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ രൂപ 14, 948 


400 


17 


400 


400 


400 


( 1) 


( 2) 


ണ്. അല്ലാത്തവ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നത 
ല്ല . പൊതു മ രാ മത്തു വകുപ്പിലെ പവ്യ ത്തി കള 
സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായി 
രിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ 23 - 2 - 2010 - ന് 3. 15 മണിക്കു 
തുറ ക്കു ന്ന താ ണ്. കൂടു തൽ വിവ ര ങ്ങൾക്ക് ഈ 
ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
വുന്നതാണ്. എല്ലാ പ്രവൃത്തികളും നിശ്ചിത ദിവസത്തിനു 
ള്ളിൽ ചെയ്തു തീർക്കേണ്ടതാണ്. 


400 


400 


20 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ്( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, 

( ഒപ്പ്) 
കോഴിക്കോട്- 673 020, 

അസിസ്റ്റന്റ് 
ഫോൺ: 0495 - 2371857. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


900 


550 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഇ . ഇ . ഡി . 1 ടി . എൻ. 2009 - 10 ( 3 ). 


2010 ജനുവരി 27. 


400 


18 103 / 2009- 10 - കോഴിക്കോട് ഗവൺമെന്റ് മാനസി 

കാരോഗ്യകേന്ദ്രത്തിൽ ഐ . എൻ. എം . എച്ച്. 
എ . എൻ. എസ്സിൽ ബുക്ക് ബൈൻഡിങ്ങ് 
മെഷീനു വേണ്ടി അധിക വൈദ്യുതീകരണം 

ഏർപ്പെടുത്തൽ - രൂപ് 14 ,577 
19 104 / 2009-10 -- - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ഹോസ്പിറ്റലിൽ ഓഫ്താൽമോളജി ഡിപ്പാർട്ടു 
മെന്റിൽ ഒ. സി. ടി., എയർകണ്ടീഷണർ എന്നിവ 
പ്രവർത്തിപ്പിക്കുന്നതിനുവേണ്ടി അധിക പ്ലറ്റുകൾ 
സ്ഥാപിക്കൽ - രൂപ 14, 868 
105/ 2009 - 10 - -- കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സി 

ബ്ലോക്കിലെ രണ്ടാം നിലയിൽ ഐ . ഡി .എസ്. പി . 
ഓഫീസിന്റെ പുനർ വൈദ്യുതീകരണം 

രൂപ 35,014 
21 106/ 2009 - 10- കോഴിക്കോട് ടൗൺ പോലീസ് 
- സ്റ്റേഷനിലെ ഫ്ളാറ്റ് നമ്പർ എ . 23 - ന്റെ പുനർ 

വൈദ്യുതീകരണം - രൂപ 21,376 
22 107/ 2009- 10 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

കാമ്പസിൽ എസ്. ഡി. എസ്. എം. പമ്പ്ഹൗസിലെ 
5 എച്ച്. പി. മോണോബ്ലോക്ക്പമ്പ്സെറ്റിന്റെയും 
ഫാർമസി കോളേജിലെ 1 എച്ച്. പി . ജെർമൻ 
നിർമ്മിത സബ്മെർസിബിൾ പമ്പുസെറ്റിന്റെയും 

അറ്റകുറ്റപ്പണികൾ രൂപ 14,222 
23 108 / 2009 - 10 - കോഴി ക്കോട് ഹോമിയോ 

മെഡിക്കൽ കോളേജിൽ ഒ . പി . സെക്ഷനിലെ 
കേടുവന്ന ഡി. ബി. ബോർഡും പ്ലഗ്ഗം മാറ്റി 

സ്ഥാപിക്കൽ രൂപ 14,935 
24 109 / 2009 - 10 - കോഴിക്കോട്ചേവായൂർ പോലീസ് 

സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ 

അടിയന്തിര അറ്റകുറ്റപ്പണികൾ രൂപ് 14 ,967 
25 110 / 2009 - 10 - കോഴിക്കോട് ജില്ലാ കോടതി 

കോംപ്ലക്സിലെ സബോർഡിനേറ്റ് കോടതിയിൽ 
പ്രിന്റർ സ്ഥാപിക്കുന്നതിനുവേണ്ടിയുള്ളഅധിക 
വൈദ്യുതീകരണം രൂപ 11, 242 
111 / 2009 - 10 - കോഴിക്കോട് മലാപ്പറമ്പിലെ 
പമ്പ് ഹൗസിലെ അധിക വൈദ്യുതീകരണവും 
10 എച്ച്. പി. മോട്ടോറിന്റെ സ്റ്റാർട്ടർ മാറ്റി 

സ്ഥാപിക്കലും രൂപ 11,753 
27 112 / 2009- 10 - കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ 

ഹോസ്പിറ്റലിലെ പമ്പ്ഹൗസിൽ സ്ഥാപിച്ചിട്ടുള്ള 
പാനൽ ബോർഡിലെ കേടുവന്ന സ്വിച്ചുകൾ 

മാറ്റി സ്ഥാപിക്കൽ - രൂപ 8,130 
28 113 /2009 -10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 

ബി ബ്ലോക്കിലെ നോർത്ത് സോൺ റേഷനിങ്ങ് 
കൺട്രോളർ ഓഫീസിലെ അധിക വൈദ്യുതീ 
കരണം രൂപ 14,986 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
വയനാട് റോഡ്സ് ഡിവിഷൻ, വടകര താഴെപ്പറയുന്ന പ്രവൃത്തി 
കൾക്ക് ദർഘാസുകൾ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് സ്വീകരി 
ക്കുന്ന അ വ സാന ദിവസം വൈകുന്നേരം 4 . 30 മണിക്ക് 
അവ തുറക്കുന്നതാണ്. 


400 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
-- രൂപ് 


- 


400 


1 അടിയന്തിര സ്ട്രിപ്പ് ബി . ടി. കി . മീ . 41/ 00 

- തലശ്ശേരി ബാവലി റോഡ് - രൂപ 6 ലക്ഷം 15,000 
2 ടി കി . മീ . 43/ 00 തലശ്ശേരി ബാവലി റോഡ് - 
രൂപ 4 ലക്ഷം 

10 , 000 


300 


26 


300 


250 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 1 - ന് രൂപ 
1,200 + നികുതി, ക്രമനമ്പർ 2 - ന് രൂപ 800 + നികുതി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 23- 2- 2010 ഉച്ചയ്ക്ക് 1 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 23 - 2 - 2010 വൈകുന്നേരം 4 മണി. 

കരാറുകാരുടെ യോഗ്യത “ സി ” ക്ലാസ്സും ഉപരിയും. 
പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി 1 മാസം. 

ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ നിബ ന്ധ നകളും 
ഇതിനും ബാധകമായിരിക്കും. നിരതദ്രവ്യം താഴെ ഒപ്പിട്ടിരി 
ക്കുന്ന ആളുടെ പേരിൽ അധികാരപ്പെടുത്തിയവയായിരിക്കണം. 
50 രൂപയുടെമുദ്രപത്രത്തിൽ പൂർണ്ണരൂപത്തിലുള്ള പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കു ന്ന 
തായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


400 


കരാറുകാരുടെ യോഗ്യത - എല്ലാ വിഭാഗവും. 

ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
ചേർത്ത് ദർഘാസ് പ്രമാണങ്ങൾക്കായി കോഴിക്കോട് പൊതു 
മരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ 23 - 2 - 2010 - ന് 
12 മണിവരെ അപേക്ഷിക്കാവുന്നതാണ്. ദർഘാസിന്റെകൂടെ 
50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും പ്രവൃത്തിക്കു 
വേണ്ട നിര ത ദ വ്യവും അടക്കം ചെയ്ത ദർഘാ സു കൾ 
23- 2- 2010 - ന് 3 മണിക്കു മുമ്പായി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാ 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരത്ത് വിഭാഗം, വടകര. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


